29 


Adoor Taluk 


Konni Taluk 


പരസ്യം 


പരസ്യം 

( 1 ) 


( 1 ) 


നമ്പർ എ5-3191 / 2021 . 


2021 ജൂലൈ 8 . 


നമ്പർ സി2-6521 / 2021 . 


2021 ജൂലൈ 7 . 


അടൂർ താലൂക്കിൽ അങ്ങാ ടി ക്ക ൽ 

വില്ലേജിൽ 
അങ്ങാടിക്കൽ വടക്കേക്കര മുറിയിൽ വരിക്കോലിൽ വീട്ടിൽ 
രാജീവി രാമചന്ദ്രൻനായർ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജാഫീസർ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ 
ടിയാളുടെ ഭർത്താവ് രാമചന്ദ്രൻനായർ , കെ . 18-3-2021 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ ചുവടെ ചേർക്കുന്നവരാണെന്ന് അങ്ങാടിക്കൽ 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ 
വില്ലേജിൽ പാല നിൽക്കുന്നതിൽ വീട്ടിൽ ഇ . ജെ . ഗസി 
എന്ന വർ 15-12-2015 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണെന്നും പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൻ ഏബ്രഹാം സാമുവേൽ സമർപ്പിച്ച് 
അപേക്ഷ യിന്മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 15-12-2015 -ാം തീയതി 
മരണപ്പെട്ടു പോയെന്നും പരേ തയുടെ അ വ കാശികളായി 
താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


1 


51 


ബന്ധം 


45 


1 


രാജീവി രാമചന്ദ്രൻനായർ 


ഭാര്യ 


59 


42 


2 


രാഹുൽ രാമചന്ദ്രൻനായർ 


മകൻ 


34 


4 


21 


3 


രവീണ രാമചന്ദ്രൻനായർ 


മകൾ 


26 


മുക ളിൽ പേരു ചേർത്തിട്ടു ളള 1 , 2 , 3 കക്ഷികൾ 
പേരിൽ അവ കാശ സർട്ടിഫിക്കറ്റ് അനു വ ദി ക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
ക ഴിഞ്ഞാ തപാലിലോ 

ലഭി ക്കു ന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ഏബ്രഹാം സാമുവേൽ 

മകൻ 
2 സിൽവി സാമുവേൽ 

മകൾ 
3 ജോസഫ് സാമുവേൽ 

മകൻ 
ലിദിയ എലിസബത്ത് ജെസ്റ്റിൻ ചെറുമകൾ 

( മരണപ്പെട്ട 

മകളുടെ മകൾ ) 
പരേതയുടെ മാതാപിതാക്കളും , ഭർത്താവും , ഒരു മകളും 
മുമ്പിനാലെ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് 
ചേർ ത്തി രി ക്കു ന്ന വ രാ ണ് പരേ തയുടെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവ സ 
ത്തിനുള്ളിൽ രേഖാമൂലം കോന്നി തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ സി2-4261 / 2021 . 


2021 ജൂലൈ 14 . 


( 2 ) 


നമ്പർ എ5-5311 / 2021 . 


2021 ജൂലൈ 8 . 


അടൂർ താലൂക്കിൽ പെരിങ്ങ നാട് വില്ലേജിൽ മേലൂട് 
മുറിയിൽ നീലിയത്ത് വീട്ടിൽ ലീലാമ്മ അ ന ന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജാഫീസർ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തി റിപ്പോർട്ട് 
സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് വി . ഡാനിയേൽ 
12-9-2019 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ചുവടെ ചേർക്കുന്നവരാണെന്ന് 
പെരിങ്ങനാട് വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മലയാലപ്പുഴ 
വില്ലേജിൽ പുത്തൻപറമ്പിൽ വീട്ടിൽ വിജയരാജൻ നായർ 
( വിജയൻ നായർ ) എന്നയാൾ 16-7-2019 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും പരേ തന്റെ പേരിലുള്ള വിവിധ 
ആവ ശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തി നു വേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മാതാവ് 
സമർപ്പിച്ച് അപേക്ഷയിന്മേൽ 

പ്പെട്ട് 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
16-7-2019 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേ തന്റെ 
അവകാശിയായി താഴെപ്പറയുന്ന ഒരാൾ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
പേര് പരേതനുമായുള്ള 

വയസ് 


പാടുന്ന മ 


ബ 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ലീലാമ്മ 


ഭാര്യ 


70 


2 


ലാലി 


മകൾ 


38 


ബന്ധം 


പൊന്നമ്മ 


മാതാവ് 


85 


മുകളിൽ പേര് ചേർത്തിട്ടുള്ള 1 , 2 കക്ഷികൾ പേരിൽ 
അ ന ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ ത പാലിലോ 

ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതൻ അവിവാഹിതനും , ടിയാന്റെ പിതാവ് മുമ്പിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ള 
വരാണ് പരേ തന്റെ അവകാശി എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേപമു ള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
അടൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz . No. 33 / 2021 / DTP ( CLR - Supplement ) . 


403 


30 


കമ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ എ5-3462 / 2021 . 


2021 ജൂലെ 9 . 


നമ്പർ 


ബന്ധം 


1 


അഖിൽ , പി . ബി . 


മകൻ 


36 


2 


വിജയ് ലിൻസ് പരേതയായ 


14 


മകൾ അഖിലയുടെ മകൻ 
വിഘ്നേഷ് ലിൻസ് 


3 


10 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ ചിറ്റാർ 
വില്ലേജിൽ നസീബ് മൻസിലിൽ അബ്ദുൾ നസീബ് എന്നയാൾ 
29-12-2011 -ാം തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള KL 03 N 6203 നമ്പർ വാഹനത്തിന്റെ 
ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ 
പിതാവ് അസ് നാ രു കുഞ്ഞ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട 

വില്ലേജാഫീ സർ മുഖേന അ ന ഷണം 
നടത്തിയതിൽ ടിയാൻ 29-12-2011 -ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 2 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


( പരേതയുടെ മാതാപിതാക്കളും , ഭർത്താവും , മകളും 

ജീവിച്ചിരിപ്പില്ല . ) 


കമ 


പേര് 


ആക യാൽ ടിയിൽ പരേതയായ ലതിക , എസ് . 

-ന്റെ 
നിയ മാ നു സത അ വ കാശികൾ മേൽ പറഞ്ഞ 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


അസനാരുകുഞ്ഞ് 


പിതാവ് 


64 


2 


നജില ബീഗം 


സഹോദരി 


30 


പരേതന്റെ മാതാവ് മുമ്പിനാലെ മരണപ്പെട്ടുപോയിട്ടുള്ളതും 
ടിയാൻ അവിവാഹിതനുമാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ള 
വരാണ് പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം കേ രള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 
നമ്പർ എ3-8330 / 2021 . 

2021 ജൂൺ 21 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
താമല്ലാക്കൽ തെക്ക് മുറിയിൽ ആർ . എസ് . നിവാസ് വീട്ടിൽ 
ശ്യാമളാദേവി ടിയാളുടെ ഭർത്താവ് രാജേന്ദ്രൻ , ഡി . മരണ 
പ്പെട്ടു പോയി എന്നും പരേ തന്റെ പെൻഷനും സർവ്വീസ് 
ആനുകൂല്യങ്ങളും ഭാര്യയ്ക്കും , സമാശ്വാസതൊഴിൽദാനപദ്ധതി 
പ്രകാരം ജോലി മകൾ കാവ്യയ്ക്കും ലഭിക്കുന്നതിനും മറ്റ് 
ആ വ ശ്യ ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുമാ ര പ രം വില്ലേജാഫീ സർ മുഖേന അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ രാജേന്ദ്രൻ , ഡി . 
10-5-2020 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാ 
അ വകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കോന്നി . 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


പരസ്യം 


( 1 ) 


1 


ഭവാനി 


മാതാവ് 


88 


നമ്പർ എ3-9699 / 2021 . 


ശ്യാമളാദേവി 


50 


2021 ജൂലൈ 12 . 


ഭാര്യ 


3 


അപ്പു , ആർ . 


മകൻ 


25 


4 


18 


കാർത്തികപ്പള്ളി താലൂക്കിൽ കാർത്തികപ്പള്ളി വില്ലേജിൽ 
മഹാദേവികാട് മുറിയിൽ പടന്നയിൽ വീട്ടിൽ അഖിൽ , പി . ബി . 
ടിയാന്റെ മാതാവ് ലതിക , എസ് . മരണപ്പെട്ടുപോയി എന്നും 
പൻ ഷ ൻ ആ നു കൂല്യം ലഭി ക്കു ന്ന തിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കുമായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കാർത്തികപ്പള്ളി വില്ലേജാഫീസർ മുഖേന അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ ലതിക , എസ് . 
17-6-2021 - ൽ മരണപ്പെട്ടു പോയി എന്നും ഹിന്ദു പിൻതുടർച്ച 
അവകാശ നിയമപ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


കാവ്യ , ആർ . 

മകൾ 
( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ രാജേന്ദ്രൻ , ഡി . - യുടെ 
നിയ മാ നു സത അ വ കാശികൾ മേൽപ്പറഞ്ഞ 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


404 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 14:47:28 
+ 05'30 ' 


